Kerala Gazette No. 44 dated 5th November 2019 . 
PART III 

COMMISSIONERATE OF LAND REVENUE 

LAND FAIR VALUE NOTIFICATION 


THIRUVANANTHAPURAM DISTRICT 
തിരുവനന്തപുരം ജില്ലാ കളക്ടറുടെ നടപടിക്രമം 

( ഹാജർ : കെ . ഗോപാലകൃഷ്ണൻ, ഐ . എ .എസ്.) 


മം 


നമ്പർ ബി20 / 132952 /2018. 


2019 ആഗസ്റ്റ് 26. 


വിഷയം: - ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചതിന്മേലുള്ള അപ്പീൽ തീർപ്പാക്കി ഉത്തരവാകുന്നത് സംബന്ധിച്ച്. 
പരാമർശം: - (1) ശ്രീമതി നാസറ ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചതിനെതിരെ സമർപ്പിച്ച അപ്പീൽ അപേക്ഷ . 

(2) നെടുമങ്ങാട് ആർ. ഡി. ഒ. കാര്യാലയത്തിൽനിന്നുമുള്ള 26- 3- 2019 - ലെ ജെ - 4967 / 18 -ാം നമ്പർ റിപ്പോർട്ട്. 
നെടുമങ്ങാട് താലൂക്കിൽ വിതുര വില്ലേജിൽ സർവ്വ 3218 / 4- ൽ ഉൾപ്പെട്ടുവരുന്ന ഭൂമിക്ക് കേരള സ്റ്റാമ്പ് (Fixation of Fair 
Value of Land) റൂൾസ് 1995 പ്രകാരം റവന്യൂ ഡിവിഷണൽ ഓഫീസർ നിശ്ചയിച്ച ന്യായവില പുനഃപരിശോധിച്ച് കുറവ് വരുത്തി 
നൽകുന്നതിന് പരാമർശം ( 1) പ്രകാരം അപ്പീൽ അപേക്ഷ സമർപ്പിച്ചിരുന്നു . സർവെ 3218/ 4 - ൽ ഉൾപ്പെടുന്ന സ്ഥലത്തിന് 
( 06) ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുത്തി X 80,000 (എൺപതിനായിരം ) ആണ് നിലവിൽ ന്യായവില നിശ്ചയിച്ചിരിക്കുന്നത്. 
ടിയാളുടെ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ നെടുമങ്ങാട് ആർ. ഡി. ഒ.- യിൽ നിന്നും ന്യായവില ശുപാർശ പരാമർശം (2) പ്രകാരം 
ലഭ്യമായിരുന്നു . 

- ടി ന്യായവില ശുപാർശ പരിശോധിച്ചതിൽ വില്ലേജ് രേഖകൾ പ്രകാരം പഞ്ചായത്ത് റോഡിനോട് ചേർന്ന് കിടക്കുന്ന 
പൂർണ്ണമായും റബ്ബർ കൃഷി ചെയ്തുവരുന്ന പുരയിടമാണെന്നും ടി വസ്തുവിന് സമാനമായ സർവെ 3201/ 2- ൽ ഉൾപ്പെട്ട വസ്തുവിന് 
ആർ ഒന്നിന് ? 40,000 (നാൽപ്പതിനായിരം ) ന്യായവില നിശ്ചയിച്ചിട്ടുണ്ട്എന്നും അപേക്ഷാ വസ്തുവിനെയും 06 ( Garden land 
with road access) ക്ലാസിഫിക്കേഷനിൽ നിലനിർത്തി ! 45,000 (നാൽപ്പത്തയ്യായിരം ) ആർ ഒന്നിന് ന്യായവില നിശ്ചയിക്കാവുന്നതാണ് 
എന്നും വ്യക്തമാക്കിയിരിക്കുന്നു . 


ഡെപ്യൂട്ടി കളക്ടർ (എൽ. ആർ.) പരാതികക്ഷിയെ 2 - 8 - 2019 - ന് നേരിൽ കേട്ടു . വിചാരണ വേളയിൽ നിലവിലെ ന്യായവില 
കുറവു ചെയ്ത് നൽകണമെന്ന് അറിയിച്ചു . 


ഈ സാഹചര്യത്തിൽ ( കേരള സ്റ്റാമ്പ് ഫിക്സേഷൻ ഓഫ് ഫെയർ വാല്യൂ ഓഫ് ലാൻഡ്) റൂൾസ് 1995 റൂൾ 5 പ്രകാരം 
ടിയാളുടെ അപേക്ഷയിന്മേൽ സ്വീകരിച്ച നടപടി വിവരം ചുവടെ ചേർക്കുന്നു . 


ഉത്തരവ് 


- നെടുമങ്ങാട് താലൂക്കിൽ വിതുര വില്ലേജിൽ സർവ്വ 3218 / 4- ൽ ഉൾപ്പെട്ട ഭൂമിയുടെ ന്യായവില കുറവ് ചെയ്ത് നിശ്ചയിച്ച് 
നൽകുന്നതിനാണ് അപ്പീൽ അപേക്ഷകയായ ശ്രീമതി നാസറ ആവശ്യപ്പെട്ടിരുന്നത്. ആർ. ഡി. ഒ. സമർപ്പിച്ച റിപ്പോർട്ടിന്റെ 
അടി സ്ഥാ ന ത്തിൽ നെടു മ ങ്ങാട് താലൂക്കിൽ വിതുര വില്ലേജിൽ സർവ്വ 3218/ 4- ൽ ഉൾപ്പെട്ട അപേക്ഷാ ഭൂമിയെ 06 
ക്ലാസിഫിക്കേഷനിൽ ( Garden land with road access) നിലനിർത്തി ആർ ഒന്നിന് ? 45,000 ( നാൽപ്പത്തയ്യായിരം) ന്യായവില 
നിശ്ചയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 14- 11-2014- ലെ സ .ഉ .( പി ) നമ്പർ 188 / 14/ റ്റി. ഡി. പ്രകാരം നിശ്ചയിച്ചിരിക്കുന്ന ന്യായവിലയുടെ 
50 % വർദ്ധനവും 31- 3 - 2018 - ലെ G. O . (P ) 43/ 18/ TD പ്രകാരം ടി വർദ്ധിപ്പിച്ച തുകയുടെ 10 % വർദ്ധനവും 30 - 4 - 2019 - ലെ 
G. O . (P ) 70/ 2019 / TD പ്രകാരം ടി 60 % വർദ്ധനവിന്റെ 10 % വർദ്ധനവുകൂടി ഇതിനു പുറമെ കണക്കാക്കേണ്ടതാണ്. 


FORM " C 
[See Rule 5 (8 ) ] 

NOTIFICATION 
No . B20/132952/ 2018. 

26th August 2019 . 
Whereas, it is expedient to publish a notification showing , revised value of land as required under Section 28A of 
the Kerala Stamps Act, 1959 read, with sub -rule (8 ) of Rule 5 of the Kerala Stamp (Fixation of Fair Value of Land ) Rule, 
1995 , the fair value of the land in Thiruvananthapuram District is hereby fixed finally as shown in the schedule hereto : 


Gaz . No. 44 / 2019 /DTP /CLR (Fair Value- Supplement ). 


297 


SCHEDULE 


Name of 
District 


Name of 
Taluk 


Village and 
Survey No. with 
| Sub - division 


Corporation / 
Municipality/ 
Panchayath 


Ward 


Classification 

by use 


Fair Value 
of the land 
already fixed 


Revised 
Fair Value 
of land 


Nedumangad 


Thiruvanan - 
thapuram 


Vithura 
3218/4 


Panchayath 


3 80 , 000 
per Ares 


3 45, 000 
per Ares 


Collectorate , 
Thiruvananthapuram . 


| ( Sd.) 
District Collector. 


KOLLAM DISTRICT 


കൊല്ലം സബ് കളക്ടറുടെ നടപടിക്രമം 


( ഹാജർ : അനുപംമിശ്ര, ഐ . എ .എസ്.) 


നമ്പർ എഫ് - 153873 / 2019. 


| 2019 സെപ്റ്റംബർ 27 . 


| (2 ) 


വിഷയം: ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 
സൂചന: - (1) കേരള സ്റ്റാമ്പ് ആക്ട് 1959 സെക്ഷൻ 28എ ( fixation of fair value of land ) ചട്ടം 3(7), ചട്ടം (4). 

കൊല്ലം താലൂക്കിൽ മുണ്ടയ്ക്കൽവില്ലേജിൽ, മുപ്പറശ്ശേരി വീട്ടിൽ, വിശ്വനാഥൻ സമർപ്പിച്ച അപേക്ഷ . 
- (3) കൊല്ലം തഹശീൽദാരുടെ 13 - 8-2019- ലെ ഡി3-21820/ 19 -ാം നമ്പർ റിപ്പോർട്ട്. 
2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ സാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്ട്രറിൽ 
ഉൾപ്പെടാതെപോയ താഴെപ്പറയുന്ന സർവെ നമ്പരിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കേരള സ്റ്റാമ്പ് 
ആക്ട് സെക്ഷൻ 28A പ്രകാരം 2010- ലെ ന്യായവില ? 5,00, 000 ടി വസ്തുക്കൾക്ക് നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു. 


Sl . Bl. 
No. No. 


Survey 
No , 


Fair Value 
per Are 


Sub Division 


Local Body 


Taluk 


Village 


Classification 


- 1 


25 


184 


18 


Mundakkal 


Kollam 


Mundakkal 


5,00 ,000 


Residential 
plot with private 

road access 


നമ്പർ എഫ് - 146824 / 2019. 


2019 സെപ്റ്റംബർ 30. 


വിഷയം: - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 


സൂചന : - (1) 


കേരള സ്റ്റാമ്പ് ആക്ട് 


1959 സെക്ഷൻ 28എ ( fixation of fair value of land) ചട്ടം 3 ( 7 ), ചട്ടം ( 4). 


(2) 


കൊല്ലം താലൂക്കിൽ കൊല്ലം കൊച്ചുകായിക്കര ശ്രീമതി സോണിയ , ശ്രീ . അനസ് ബാബു എന്നിവർ ചേർന്ന് 
- സമർപ്പിച്ച അപേക്ഷ . 

കൊല്ലം തഹശീൽദാരുടെ 23 - 7 - 2019 , 7 - 8- 2019, 3 - 9 - 2019 എന്നീ തീയതികളിലെ ഡി3 - 16867 / 19 -ാം നമ്പർ 
റിപ്പോർട്ട്. 


- (3) 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ സാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്ട്രറിൽ 
ഉൾപ്പെടാതെപോയ താഴെപ്പറയുന്ന സർവെ നമ്പരുകളിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ 

കേരള സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28A പ്രകാരം 2010 - ലെ ന്യായവില ? 2,26,875 ടി വസ്തുക്കൾക്ക് നിർണ്ണയിച്ച് ഇതിനാൽ 
ഉത്തരവാകുന്നു. 


298 


SI. BI. 
No. No. 


Survey 
No. 


Fair Value 

per Are 


Sub Division 


Local Body 


Taluk 


Village 


Classification 


1 


243 


Kollam 


2 ,26 ,875 


Kollam 

(W ) 


Kollam 

(W ) 


Residential 
plot without 
vehicular acces 


2 


243 


86 


1 


2 ,26 ,875 


സബ് കളക്ടറുടെ കാര്യാലയം, 
habelo . 


(697) 
mm ABSs6 . 


ERNAKULAM DISTRICT 


NOTIFICATION 


No . N -3725 / 2018 . 


20th September 2019 . 


Whereas, it is expedient to publish the Fair Value of the Land as required under Section 28A of the Kerala Stamp 
Act, 1950 read with Rule 4 of the Kerala Stamp (Fixation of Value of Land ) Rules, 1995 . 

Now , therefore , it is hereby made known to the public that the fair value fixed for the land mentioned 
against each serial numbers, in respect of the land situated in the Survey /Re-survey Numbers of the Village and Taluk 
mentioned against each , shall be as shown against it in Column ( 1) thereof. 


SCHEDULE 


District — Ernakulam . 


Taluk — Aluva. 


Village — Malayattoor. 


Re- sy. 


SI. 
No. 


Sy . 


Sub 
D : 
No 


Re-sy. Re-sy. 
Block No. 
No. 


No 


Sub Municipality/ 
Division Panchayath / 

No. Corporation 


Name of 
Local Body 


Classification Fair Value 

by use per Are 


Number 
of Ward 


. 


. 


. 


24 


119 


16 


Panchayath 


31 ,000 


Malayattoor Malayattoor 

Neeleeswaram 


Residential 
plot with 
NH/ PWD 
road access 


Revenue Divisional Office, 
Fort Kochi. 


( Sd .) 
Revenue Divisional Officer. 


MALAPPURAM DISTRICT 


തിരുത്തൽ വിജ്ഞാപനം 
MMIO 02 - 1739 / 2018 . 

2019 onogomuo 7. 
- മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്ക് തിരൂർ വില്ലേജ്, തിരൂർ അംശം റീ - സർവെ 186/ 3ബി- യിൽപ്പെട്ട ഭൂമിയുടെ ന്യായവില 
nalyynlos 27,03,000 (WQJ0100lGOŠ ZAHOD ) Dypo100 ) 2000lm doo * 2, 70,300 ( commš elduOm 2092010lmooloom 
മുന്നൂറ്) എന്ന് തിരുത്തി ഇതിനാൽ പരസ്യപ്പെടുത്തി കൊള്ളുന്നു . 


റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ കാര്യാലയം, 
D217 .00. 


(69 ) 
റവന്യൂ ഡിഷണൽ ഓഫീസർ. 


299 


WAYANAD DISTRICT 

| FORM " C 
| [See Rule 5(8)] 

NOTIFICATION 
No. DCWYD /15537 /18-B5. 

26th Septemper 2019 . 
Whereas, it is expedient to publish a notification showing revised Value of Land as required under Section 28A 
of the Kerala Stamp Act, 1959, read with sub -rule (8 ) of Rule 5 of the Kerala Stamp ( Fixation of Fair Value of Land ) 
Rules , 1995 , the fair value of land in Wayanad District is hereby fixed finally as shown in the Schedule hereto : 


SCHEDULE 


Name of 
District 


Name of 

Taluk 


Name of 
Village and 

Survey 
Number with 
| Sub Division No . 


Corporation / 
Municipality / 
Panchayath 


Ward 


Classification 

by use 


Revised 
Revised Fair 
Classification Value of 
of Land Land 

| ( per Are ) 


Wayanad 


Vythiry 


Thariyod 


30,000 


Kavumannam 
Re. Sy. No. 145 /5 

Block 6 


Thariyod Government 

Property 


Residential 
plot with 

private 
road access 


Collectorate , 
Wayanad . 


( Sd.) 
District Collector. 


മാനന്തവാടി സബ് കളക്ടറുടെ നടപടിക്രമം 
( ഹാജർ : ഉമേഷ്, എൻ. എസ്. കെ ., ഐ . എ . എസ്.) 


നമ്പർ ആർ. ഡി . ഒ . എം . ഡി . വൈ .- 1504 / 2018 - എം . 


2019 ഒക്ടോബർ 1. 


വിഷയം: - ന്യായവില നിർണ്ണയം- - വിട്ടുപോയ സർവ്വേ നമ്പരുകൾക്ക് ന്യായവില നിശ്ചയിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് - 

സംബന്ധിച്ച്. 
സൂചന : - (1) ന്യായ വില നിർണ്ണയവുമായി ബന്ധപ്പെട്ട് വയനാട് ജില്ലയിലെ റവന്യൂ , രജിസ്ട്രേഷൻ വകുപ്പുകളിലെ 

ഉദ്യോഗസ്ഥർ 7 - 10 - 2016 - ന് ഈ കാര്യാലയത്തിൽ ചേർന്ന യോഗത്തിലെ തീരുമാനങ്ങൾ. 

(2) സുൽത്താൻ ബത്തേരി തഹശീൽദാരുടെ 9-7 -2018 - ലെ സി4- 14242/ 2016 (1) നമ്പർ റിപ്പോർട്ട്. 
- വയനാട് ജില്ലയിൽ ന്യായവില നിശ്ചയിക്കാൻ വിട്ടുപോയ വിവിധ വില്ലേജുകളിലെ സർവ്വേ നമ്പരുകൾക്ക് ന്യായവില 
നിർണ്ണയിക്കുന്നതിനായി ജില്ലാ രജിസ്ട്രാർ ( ജനറൽ), വയനാട് തുടങ്ങി വിവിധ രജിസ്ട്രേഷൻ ഓഫീസുകളിൽ നിന്നും ഈ 
കാര്യാലയത്തിൽ റിപ്പോർട്ടുകൾ സമർപ്പിച്ചിരുന്നു . ആയതിന്റെ അടിസ്ഥാനത്തിൽ റവന്യൂ - രജിസ്ട്രേഷൻ വകുപ്പുകളിലെ 
ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം 7 - 10 - 2016 - ന് ഈ കാര്യാലയത്തിൽ ചേരുകയും സമയബന്ധിതമായി വിട്ടുപോയ സർവ്വേ 
നമ്പരുകളിൽപ്പെട്ട ഭൂമികൾക്ക് ന്യായവില നിർണ്ണയിക്കുന്നതിന് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി മാനന്തവാടി, വൈത്തിരി, 
സുൽത്താൻ ബത്തേരി തഹശീൽദാർമാർക്ക് നിർദേശം നൽകിയിരുന്നു . 

- ആയതിന്റെ അടിസ്ഥാനത്തിൽ സുൽത്താൻ ബത്തേരി താലൂക്കിൽ പൂതാടി വില്ലേജിലെ ബ്ലോക്ക് 8 - ൽപ്പെട്ട വിവിധ സർവ്വേ 
നമ്പരുകളിലെ ഭൂമികൾ പരിശോധിച്ച് നിശ്ചിത പ്രഫോർമയിൽ പൂതാടി വില്ലേജാഫീസർ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പനമരം 
സബ് രജിസ്ട്രാറും സുൽത്താൻ ബത്തേരി തഹശീൽദാരും മേൽ പരിശോധന നടത്തി, സൂചന ( 2) പ്രകാരം ഗ്രൂപ്പ് സ്കെച്ച്, 
ബി . ടി . ആർ. പകർപ്പ് എന്നിവയോടുകൂടി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. സൂക്ഷ്മ പരിശോധനയിൽ ചുവടെ പരാമർശിക്കുന്ന രണ്ട് 
സർവ്വേ നമ്പരുകളിലെ ന്യായവിലയും ക്ലാസിഫിക്കേഷനും റിപ്പോർട്ടിന്റെയും ഗ്രൂപ്പ് സ്കെച്ചിന്റെയും ബി. ടി . ആർ. പകർപ്പിന്റെയും 
അടിസ്ഥാനത്തിൽ അംഗീകരിച്ച് ഉത്തരവാകുന്നു . 
കമ താലൂക്ക് വില്ലേജ് ബ്ലോക്ക് സർവ്വേ ക്ലാസിഫിക്കേഷൻ 

ന്യായവില 
നമ്പർ 

നമ്പർ 


1 സുൽത്താൻബത്തേരി പൂതാടി 


332 / 3 / 1 


Wet land 


6, 000 


332 / 3 / 2 


Wet land 


6, 000 


300 


FORM " A 
[See Rule 4 ] 

NOTIFICATION 
No. RDOMDY/1504/2018 - M. 

| 1st October 2019 . 
Whereas, it is expedient to publish a notification showing revised Value of Land as required under Section 28A 
of the Kerala Stamp Act, 1959 , read with sub -rule of the Kerala Stamp ( Fixation of Fair Value of Land) Rules, 1995 , the 
fair value of land in Wayanad District is hereby fixed as shown in the Schedule hereto : 

SCHEDULE 


Name of 
District 


Name of 
Taluk 


Name of 
Village and 

Survey 
Number with 
Sub Division No. 


Corporation / 
Municipality / 
Panchayath 


Ward 


Classification 

by use 


Fair 
Value of 
Land 


| No. 


fixed 


Wayanad 


Sulthan Bathery 


Poothady 


11 


Wet land 


6 , 000 


Poothady 

332/ 3 /1 
Poothady 
332/ 3 /2 


Wet land 


6,000 


Sub Divisional Mgistrate Court, 
Mananthavady . 


(Sd.) 
Sub Collector. 


KASARAGOD DISTRICT 
കാസർഗോഡ് റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 4 - 9 - 2019 -ാം തീയതിയിലെ നടപടിക്രമം 

( ഹാജർ : ടി. ആർ. അഹമ്മദ് കബീർ ) 


- (1) 
നമ്പർ ബി2 - 2151/ 2019. 

2019 സെപ്റ്റംബർ 3. 
വിഷയം: - കേരള മുദ്രഎത്ര നിയമം 1959 - സെക്ഷൻ 28 എ ഭൂമിയുടെ ന്യായ വില നിർണ്ണ യിച്ചുള്ള ഉത്തരവ് 

പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 
സൂചന: - (1) അസാധാരണ ഗസറ്റ് വിജ്ഞാപന നമ്പർ 515 ( 21 ), തീയതി 6- 3-2010 . 

(2) ശ്രീമതി റസിയ w/o പി . എ . മുഹമ്മദ്, പിലാംകട്ട, ഉബംഗള സമർപ്പിച്ച അപേക്ഷയിൽ കാസർഗോഡ് 

തഹശീൽദാരുടെ 7 -5- 2019 - ലെ സി3- 4166/2019 -ാം നമ്പർ റിപ്പോർട്ട്. 

(3) ജൂനിയർ സൂപ്രണ്ട് “ എ വിഭാഗം - ന്റെ 9- 8- 2019 - ലെ സ്ഥല പരിശോധന റിപ്പോർട്ട്. 
- ബദി യ ടുക്ക സബ് രജി സ് ട്രാർ ഓഫീസിലെ 4011/ 2 0 08 -ാം നമ്പർ ജന്മാ ധാരം (പകാരം ശീമതി റസി യ , 
w/ o പി. എ . മുഹമ്മദ്, പിലംകട്ട, പേർക്ക് സിദ്ധിച്ച ഉബങ്കള വില്ലേജ് റീ സർവ്വേ നമ്പർ 53 / 1 എ 2ബി ഫെയർവാല്യൂ രജിസ്റ്റർ 
ഉൾപ്പെട്ടിട്ടില്ലായെന്ന് കാണിച്ച അപേക്ഷയിൽ സൂചന (2 ) പ്രകാരം കാസർഗോഡ് തഹശീൽദാർ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. 

വില്ലേജ് അട ങ്കൽ ഉപകാരം അ പേ ക്ഷ വസ്തു “AW എന്ന വിഭാ ഗ ത്തിൽ ഉൾപ്പെടു ന്നു വെങ്കിലും 
എൽ. എ . 18/ 68 / ഉബങ്കള പ്രകാരം ശ്രീ . അബ്ദു ഖാദർ എന്നയാൾക്ക് പതിച്ചുകിട്ടിയിട്ടുള്ളതും ടിയാൻ അപേക്ഷകയ്ക്ക് മേൽ 
സൂചിപ്പിച്ച ആധാരപ്രകാരം കൈമാറിയിട്ടുള്ളതുമാണ്. ആയത് അപേക്ഷകയുടെ കൈവശത്തിലും അനുഭവത്തിലുമാണ്. 
ടി സ്ഥലം പഞ്ചായത്ത് റോഡ് സൗകര്യമുള്ളതാണെന്നും സമാന വസ്തു വായ റീ സർവ്വേ 54 / 1 ബിയിൽപ്പെട്ട ഭൂമിയുടെ 
ന്യായവിലയായ 3 7,000 ( ഏഴായിരം) അപേക്ഷ ഭൂമിക്ക് നിശ്ചയിക്കാവുന്നതാണെന്ന് തഹശീൽദാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 

എന്നാൽ ജൂനിയർ സൂപ്രണ്ട് “ എ വിഭാഗം സൂചന (3 ) പ്രകാരം നടത്തിയ സ്ഥല പരിശോധ ന യിൽ അപേക്ഷ 
വസ്തുവിനോട് സമവും സമസ്ഥിതവുമായ വസ്തു റീ സവേ നമ്പർ 53 / 1 എ 2സി ""Residential Plot with NH/PWD Road 
Access എന്ന വിഭാഗത്തിൽപ്പെടുന്നതാണെന്നും ടി വിഭാഗത്തിൽ ഉൾപ്പെടുത്തിഅപേക്ഷ വസ്തുവിന് ? 7,000 ഫെയർ വാല്യൂ 
വില നിശ്ചയിക്കാവുന്നതാണെന്നും സൂചിപ്പിച്ചിട്ടുണ്ട്. 

- മേൽ സാഹചര്യത്തിൽ കാസർഗോഡ് താലൂക്കിൽ കുമ്പടാജെ ഗ്രൂപ്പ് വില്ലേജ് റീ സർവ്വേ നമ്പർ 53/ 132ബി- യിൽപ്പെട്ട 
ഭൂമിക്ക് ""Residential Plot with NH /PWD Road Access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് ? 7, 000 ( ഏഴായിരം 
രൂപ) നിരക്കിൽ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 

സർക്കാർ ഉത്തരവുകളായ ( പി ) നമ്പർ 188/ 2014 / റ്റി . ഡി. തീയതി 14 - 11 - 2014, ( പി ) നമ്പർ 43 / 2018/ റ്റി . ഡി . തീയതി 31- 3- 2018, 
( പി ) നമ്പർ 70 / 19/ റ്റി . ഡി . തീയതി 30 - 4 - 2019 എന്നിവ പ്രകാരമുള്ള വർദ്ധ ന വു കൂടി നിലവിലെ ന്യായ വിലയ്ക്കു പുറമെ 
കണക്കാക്കേണ്ടതാണ്. 


Gaz . No. 44 / 2019 /DTP /CLR ( Fair value Supplement) 


301 


FORM ‘A ’ 


[See Rule 4 ] 


NOTIFICATION 


No, B2- 2151 / 2019 . 


3rd September 2019 . 


Whereas, it is expedient to publish the Fair Value of Land as required under Section 28A of the Kerala Stamp Act, 
1959 , read with Rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules , 1995 ; the Fair Value of the land in 
Kasaragod District is hereby fixed as shown in the Schedule thereto . 


SCHEDULE 


District Kasaragod. 


Taluk — Kasaragod . 


Village — Kumbadaje . 


Re-Sy. 


Si. 
No. 


Sy. Diva 

Division Re -Sy. Re- Sy. 
No. - Block No. 

| No. 


Sub 
Division 

"" 


Name of 
Panchayath / Local Body 
Municipality/ Panchayath/ 
Corporation Municipality / 

Corporation 


Fair Value 
of the land 
Fixed Per 

Are 


Classification 

by use 


Ward 


No. 


53 


1A2B 


Panchayath 


Kumbadaje 


7,000 


Residential 
Plot with 

NH/ PWD 
Road Access 


നമ്പർ ബി2 - 2726 /2018. 


2019 സെപ്റ്റംബർ 4. 


വിഷയം: - കേരള മുദ്രപത നിയമം 1959 - സെക്ഷൻ 28 എ ഭൂമിയുടെ ന്യായ വില നിർണ്ണ യിച്ചുള്ള ഉത്തരവ് 

- പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 


സൂചന: (1) അസാധാരണ ഗസറ്റ് വിജ്ഞാപന നമ്പർ 515 ( 21), തീയതി 6- 3- 2010. 


(2 ) ശ്രീ . കുഞ്ഞാലി, s/ o അന്തബ്യാരി, കണിയാൽത്തടുക്ക ഹൗസ്, ബായാർ സമർപ്പിച്ച അപേക്ഷ 


(3) മഞ്ചേശ്വരം ഭൂരേഖ തഹശീൽദാരുടെ 9- 11-2018 , 26 -6 - 2019 എന്നീ തീയതികളിലെ എച്ച് 4 -12578 / 2018 -ാം നമ്പർ 

റിപ്പോർട്ടുകൾ. 


(4) ജൂനിയർ സൂപ്രണ്ട് “ എ വിഭാഗം ” - ന്റെ 20 -8 - 2019 - ലെ സ്ഥല പരിശോധന റിപ്പോർട്ട്. 


മഞ്ചേശ്വരം സ്പെഷ്യൽ തഹശീൽദാർ (എൽ. എ ) യുടെ എൽ. എ 734 /75/ ബായാർ പട്ടയ പ്രകാരം ശ്രീ . കുഞ്ഞാലി, s/o 
അബ്യാരി, കണിയാൽത്തടുക്ക എന്നയാൾക്ക് സിദ്ധിച്ച ബായാർ വില്ലേജ് റീ സർവ്വേ നമ്പർ 823 /2 - ൽ പെട്ട 0. 88 സെന്റ് 
ഭൂമിയുടെ ഫെയർവാല്യൂ നിശ്ചയിക്കുന്നതിനായി സൂചന ( 2 ) പ്രകാരം ലഭിച്ച അപേക്ഷയിൻമേൽ മഞ്ചേശ്വരം തഹശീൽദാരും 
ഈ ഓഫീസിലെ “ എ വിഭാഗം ” ജൂനിയർ സൂപ്രണ്ടും റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. 


- ഫെയർ വാല രജി സ്റ്റർ പ്രകാരം ബായാർ വില്ലേജ് റീ സർവ്വേ നമ്പർ 823 - ൽ പെട്ട ഭൂമി “ സർക്കാർ ഭൂമി 
എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നു . വില്ലേജ് അടങ്കൽ ഉപകാരം ആയത് “ grassing ground ആണെന്നും അപേക്ഷകൻ 
പേരിൽ പട്ടയം ലഭിച്ചിട്ടുള്ളതായും കാണുന്നു . ടി ഭൂമി മഞ്ചേശ്വരം താലൂക്ക് ധർമ്മത്തടുക്ക ജംഗ്ഷനിൽ നിന്നും കനിയാല 
ഭാഗത്തേക്ക് പോകുന്ന റോഡിൽ നിന്നും ഉദ്ദേശം 1 കിലോമീറ്റർ മാറി റോഡിന്റെ വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു . ആയതിന് 
വടക്ക് വശം റോഡും കിഴക്ക് വശം ""AW വക സ്ഥലവും തെക്ക് വശം അണ്ണു നായ്ക്ക് വക സ്ഥലവും പടിഞ്ഞാറ് വശം 
റോഡും സ്ഥിതി ചെയ്യുന്നു . അപേക്ഷ വസ്തുവിന് സമവും സമസ്ഥിതവുമായ റീ സർവ്വേ നമ്പർ 825 / 1, 824/2- ൽപ്പെട്ട ഭൂമിക്ക് 
" Commercially important plot എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് ? 7,500 (ഏഴായിരത്തിഅഞ്ഞൂറ്) നിരക്കിൽ 
വില നിശ്ചയിക്കാവുന്നതാണെന്ന്മഞ്ചേശ്വരം തഹശീൽദാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


302 


COo8 M b J00108 og 100100 menas mood ulcea 09 MOGU MMU8 823/2- 000gs “ Commercially important 
plot” 290 ulsocomo108 Quog52001 Brod 63mlñ * 7,500 (29950loom Bozó ) moon108 mjobile mluj@ 12/20 45š 
ഇതിനാൽ ഉത്തരവാകുന്നു . 


MUDONOS 2010001ABOO ( 21 ) mmið 188 /2014 / 91. wl. 0001 14- 11- 2014 , ( 01 ) mMUS 43 /2018 /g1.(w1. 000131- 3-2018 , 
( o ) MMJØ 70 / 19 / 91. wl. 01001 30 - 4 - 2019 24 mlo ( A500233 QUORUM NAJS1 mleiloei mjoone 092 011000 
കണക്കാക്കേണ്ടതാണ്. 


FORM ‘ A ’ 


[See Rule 4 ] 


NOTIFICATION 


No. B2- 2726 / 2018 . 


4th September 2019 . 


Whereas , it is expedient to publish the Fair Value of Land as required under Section 28A of the Kerala Stamp Act, 
1959 , read with Rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules , 1995; the Fair Value of the land in 
Kasaragod District is hereby fixed as shown in the Schedule thereto . 


SCHEDULE 


District - Kasaragod . 


Taluk — Manjeswaram . 


Village - Bayar. 


Re - Sy. 


Fair Value 


of the land 


Sy. 
No 


Si. 
No . 


Classification 


Sub 
Division 


Re- Sy. Re -Sy. 
Block No. 


Sub 
Division 


Name of 
Panchayath / Local Body 
Municipality / Panchayath / 
Corporation Municipality/ 

Corporation 


Ward 


by use 


Fixed Per 


No. 


No. 


Are 


1 


. 


. 


. 


823 


2 


Panchayath 


Paivalike 


7 ,500 


Commercially 
important plot 


Revenue Divisional Office , 
Kasaragod . 


(Sd .) 
Revenue Divisional Officer. 


303 


